Regn . No. KERBIL /2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Reg . No. KL / TV ( N ) / 634/2015-17 


GOVERNN 


ക 


3 


കേരള 


രള സർക് 


കാർ 


NMENT OF 


KERALA 


4 


( 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 5 


2016 ജൂ ലൈ 26 

26th July 2016 
1191 കർക്കടകം 11 
11th Karkadakam 1191 


നമ്പർ 


Vol.VI 


No . 


Thiruvananthapuram , 

Tuesday 


1938 ശ്രാവണം 4 
4th Sravana 1938 


PART I 


Notifications and Orders issued by the Government 


നിയമ വ 
നിയമ (എച്ച്) 


വിജ്ഞാപനം 


(2) 


നമ്പർ 28191/എച്ച്3 /2015 / നിയമം. 

തിരുവനന്തപുരം, 2016 ജൂൺ 27. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ 
ആക്ട്) 3 - 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 
ശ്രീ . ജോർജ്ജ് ജോസഫ്, അഡ്വക്കേറ്റ്, 48 / 2137 , പേരാത്തൂർ 
റോഡ്, എളമക്കര പി . ഒ ., കൊച്ചി, എറണാകുളം- 682 026 
എന്നയാളെ എറ ണാ കുളം റവന്യൂ ജില്ല യിൽ ഉൾപ്പെട്ട 
കണയന്നൂർ താലൂക്ക് പ്രദേശത്തേക്ക് 2016 ജൂലൈമാസം 
2 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് 

നോട്ട റി യായി ( ര ജി സ്റ്റർ നമ്പർ 12 / 98 / EKM) ഇതിനാൽ 
പുനർനിയമിക്കുന്നു . 


നമ്പർ 28478 /എച്ച്3 / 2015/ നിയമം. 

- തിരുവനന്തപുരം, 2016 ജൂൺ 27 . 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്ട്) 3 -0 5 -ം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 

ശ്രീ . എം . പി. ജോൺ, അഡ്വക്കേറ്റ്, IV / 351 , എറവത്ത് 
ലയിൻ,മൂപെറ്റ് റോഡ്, തൃശ്ശൂർ- 5 എന്നയാളെ തൃശ്ശൂർ 
റവന്യു ജില്ലയിൽ ഉൾപ്പെട്ട പ്രദേശത്തേക്ക് 2016 ജൂലൈ 
മാസം 1 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ 
ക്കാലയളവിലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 4/ 97 /TCR ) 
ഇതിനാൽ പുനർനിയമിക്കുന്നു. 


26th JULY 2016] 


KERALA GAZETTE 


154 


(3) 


നമ്പർ 427 / എച്ച്3/ 2016 / നിയമം. 

- തിരുവനന്തപുരം, 2016 ജൂൺ 27, 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം 
കേന്ദ്ര ആക്ട്) 3- 0 5 -ം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീ . ഡി. സുധാകരൻ, അഡ്വക്കേറ്റ്, കോട്ടക്കാട്ട് 
ഹൗസ്, കെ . എം . സി. വാർഡ് നമ്പർ 40, കായംകുളം പി. ഒ., 
ആലപ്പുഴ എന്നയാളെ ആലപ്പുഴ റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട 
കായംകുളം മുൻസിഫ് കോടതിയുടെ അധികാരാതിർത്തി 
പദേ ശ ത്തേക്ക് 2016ജൂലൈ മാസം 3 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ 
നമ്പർ 5 /1998/ ALPA ) ഇതിനാൽ പുനർനിയമിക്കുന്നു. 


( 4 ) 


നമ്പർ 2197/ എച്ച്3/ 2016 / നിയമം. 

- തിരുവനന്തപുരം, 2016 ജൂൺ 27 . 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്റ്റ് ) 3 - 0 5 - 0 വകു പ്പു കളും 19 5 6 - ലെ നോട്ട റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീ എം . ജമാലുദീൻ, അഡ്വക്കേറ്റ്, ജാംഷിയ , 
19 / 1230, ചാല പ്പുറം, കോഴിക്കോട് - 673 002 എന്നയാളെ 
കോഴിക്കോട് റവന്യൂ ജില്ലയിൽ 2016 ജൂലൈ മാസം 15 -ാം 
തീയതിമുതൽവീണ്ടുംഅഞ്ചു വർ ഷ ക്കാ ല യ ള വി ലേക്ക് 

നോട്ട റി യായി ( ര ജി സ്റ്റർ നമ്പർ 4 / 1997 / KKD ) ഇതിനാൽ 
പുനർനിയമിക്കുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


